Government of Kerala 
കേരള സർക്കാർ 

| 2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


. കാ 


V 
GOVERY 


MENT OF 


OF KER 


- 


न्य 


अपर 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


5th January 2010 
| 2010 ജനുവരി 5 
15th Pousha 1931 
1931 പൌഷം 15 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


പുനർ ലേലം/ ടെണ്ടർ നോട്ടീസ് 


നിബന്ധനകൾ 


1. ലേലം/ ടെണ്ടറിൽ പങ്കെടുക്കുവാനാഗ്രഹിക്കുന്നവർ 
- ടെണ്ടറിനോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും 
നിശ്ചിത തുക നിരതദ്രവ്യവും കെട്ടിവയ്ക്കേണ്ടതാണ്. 
ടെണ്ടറിൽ 12 - 1 - 2010 മുതൽ 31 - 12 - 2010 വരെയുളള 
കാല യളവിൽ വിളവെടുക്കുന്ന നാളികേരത്തിന് 
നൽകാവുന്ന പരമാവധി വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. 


നമ്പർ ബി - 519 /2009. 

2009 ഡിസംബർ 11. 
കോട്ടുക്കലിൽ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലാ കൃഷി 
തോട്ടത്തിലെ കായ്ഫലമുള്ള ഉദ്ദേശം 4000 തെങ്ങുകളിൽനിന്നും 
12 - 1 - 2010 മുതൽ 31 - 12 - 2010 വരെയുളള കാലയളവിൽ 
മൂപ്പെത്തിയ നാളികേരം സ്വന്തം ചെലവിൽ വിളവെടുത്ത് 
കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 12-1- 2010 പകൽ 3.30 - ന് 
(അന്ന് അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം) 
പരസ്യമായി ലേലം ചെയ് തോ ടെണ്ടർ മുഖേനയോ 
നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 

നിരതദ്രവ്യം രൂപ 25 ,000 . 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

അസ്സൽ രൂപ 400 + വാറ്റ് 

പകർപ്പ്- രൂപ 200 + വാറ്റ്. 
ടെണ്ടർ ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 12 - 1-2010 , 2 മണിവരെ. 

ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 12 - 1 - 2010 , 3 മണിവരെ. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും- 12 - 1- 2010 , 
3 .30 മണി. 


2. കവറിന് പുറത്ത് " നാളികേര ടെണ്ടർ 2010 എന്ന് 

രേഖപ്പെടുത്തിയിരിക്കണം. ടെണ്ടറുകൾ സൂപ്രണ്ട്, ജില്ലാ 
കൃഷിത്തോട്ടം, കോട്ടുക്കൽ പി . ഒ ., അഞ്ചൽ എന്ന 
വിലാസത്തിൽ സീൽ ചെയ്ത കവറിൽ നൽകേണ്ടതാണ്. 


3 . പരസ്യ ലേലം നടത്തിയ ശേ ഷം അ പ്പോ ൾ 

ഹാജരുളളവരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ 
തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏറ്റവും 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളുടെ പേരിൽ 
ലേലം/ ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതു 
മായിരിക്കും. 


കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ആളിന്റെ ത് 
ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾത്തന്നെ 
തിരികെ നൽകുന്നതായിരിക്കും. 


Gaz . No . 1/2010/DTP (Agriculture ). 


KERALA GAZETTE 


[ PART III 


5. ലേലം/ ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തി ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 

കിട്ടിയ ആൾ നിരതദ്രവ്യം കൂടാതെ വാഗ്ദാനം ചെയ്ത 3.30- ന് ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം 
തുകയുടെമൂന്നിലൊന്ന് അപ്പോൾതന്നെ ഓഫീസിലടച്ച് അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
രസീത് വാങ്ങേണ്ടതാണ്. 

തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ 

അവധി ആയിരുന്നാൽ അടുത്ത ദിവസം മുകളിൽ പറഞ്ഞ 
- ലേലം/ ക്വട്ടേഷൻ മേലധികാരികളുടെ അംഗീകാരത്തിന് 
വിധേയമാകുന്നതും അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് 

വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. 
കിട്ടിയാൽ 15 ദിവസത്തിനകം ബാക്കിയുള്ള മുഴുവൻ കമ 

പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
തുകയും ഓഫീസിലടച്ച് രസീത് വാങ്ങി 50 രൂപ നമ്പർ 

അടങ്കൽ തുകയും 

രൂപ് 
മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട ശേഷം 
മാത്രമേ നാളികേരം വിളവെടുക്കാനനുവദിക്കുകയുളളൂ . 

1 S . H . M . 2008 - 09 - അഞ്ചൽ ജില്ലാ കൃഷി 
7. മൂപ്പെത്തിയ നാളികേരം മാത്രമേ വിളവെടുക്കാനനുവദി 

തോട്ടത്തിൽ ഷെയ്ഡ് ഹൗസിന്റെ നിർമ്മാണം - 
ക്കുകയുള്ളൂ . നാളികേരം ശേഖരിക്കുന്നതിനുമുമ്പായി രൂപ 2,50,000 

6 ,250 
ഫാമിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 2 S . H . M. 2008 - 09 - അഞ്ചൽ ജില്ലാ കൃഷി 
നാളികേരം ശേഖരിക്കുമ്പോൾ ഫാമിലെ കൃഷികൾക്കോ 

തോട്ടത്തിൽ ഗ്രാഫ്റ്റ് ഷെഡ്ഡിന്റെ നിർമ്മാണം - 
മറ്റ് വസ്തു വകകൾ ക്കോ എന്തെങ്കിലും നാശം 

രൂപ 3,40,000 

8 , 500 
സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 

3 S . H . M . 2008 -09 - അഞ്ചൽ ജില്ലാ കൃഷി 
ലേലക്കാരനായിരിക്കും. 

തോട്ടത്തിൽ ടോപ്പിക്കൽ പാ പ ഗേ ഷൻ 
8. എന്തെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം ലേലം 

ഹൗസിന്റെ നിർമ്മാണം രൂപ 6,60,000 

16 ,500 
നടക്കാതിരുന്നാൽ ലേലം മാറ്റിവയ്ക്കാനുള്ള അധികാരം 

4 S. H . M. 2008- 09 - - കൊട്ടാരക്കര കശുമാവിൻ 
ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 

തോട്ടത്തിൽ ഗ്രാഫ്റ്റ് ഷെഡ്ഡിന്റെയും സ്റ്റോർ 
9. കരിക്കിൻകുലകൾ കെട്ടുക , തെങ്ങിന്റെ മണ്ട 

റൂറൂമിന്റെയും നിർമ്മാണം - രൂപ 3,00,000 

7 , 500 
വ്യത്തിയാക്കുക, നാളികേരം നഷ്ടപ്പെടാതെ 5 S . H . M.2008- 09 - കൊട്ടാരക്കര കശുമാവിൻ 
സൂക്ഷിക്കുക എന്നീ ജോലികൾ ലേലക്കാരന്റെ സ്വന്തം 

തോട്ടത്തിൽ ജലസേചന സൗകര്യമൊരുക്കൽ - 
ചെലവിൽ ചെയ്യേണ്ടതാണ്. ടി പ്രവർത്തനങ്ങളും രൂപ 4,00,000 

10 ,000 
വിളവെടുപ്പും ഫാമിലെ ഉദ്യോഗസ്ഥൻമാരുടെ 

6 S . H. M. 2008- 09 - കൊട്ടാരക്കര കശുമാവിൻ 
മേൽനോട്ടത്തിലും പരിശോധനയ്ക്കും വിധേയമായിട്ടാ 

- തോട്ടത്തിൽ ചുറ്റുമതിലിന്റെ നിർമ്മാണം 
യിരിക്കണം. 

രൂപ 2,00, 000 

5 ,000 
10 . ഓരോ വിളവെടുപ്പിലും ലഭിക്കുന്ന നാളികേരത്തിന്റെ 7 S . H . M. 2008 - 09 - കൊട്ടാരക്കര കശുമാവിൻ 
എണ്ണം ഫാമിൽ ബോദ്ധ്യപ്പെടുത്തിയശേഷം മാത്രമേ - തോട്ടത്തിൽ പണ്ടാരവിള പ്ളോട്ടിൽ ചുറ്റുമതി 
നാളികേരം കൊണ്ടുപോകുവാൻ അനുവദിക്കുകയുള്ളു. ലിന്റെയും റോഡിന്റെയും നിർമ്മാണം - 

രൂപ 6, 00 ,000 

15 , 000 
11. മൂപ്പെത്തിയ നാളികേരം സ്വന്തം ചെലവിൽ 
വിളവെടുത്തുകൊണ്ട് പോകുന്നതിനുളള അവകാശം 

8 കൊട്ടാ ര ത ര കശുമാവിൻ തോട്ട ത്തിൽ 
ഒഴികെ ഫാമിലെ സ്ഥാവര ജംഗമ വസ്തുക്കളിലോ 

മിസ്റ്റ്ചെമ്പറിന്റെ പുനരുദ്ധാരണം - രൂപ 65,000 - 1, 625 
ഫാമിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ ലേലക്കാരന് 

9 കൊട്ടാരക്കര കശുമാവിൻ തോട്ട ത്തിൽ 
യാതൊരു ബന്ധവും ഇല്ലാത്തതാകുന്നു . 

ഷെയിഡ് ഹൗസിന്റെ നിർമ്മാണം - 
12. ഫാം അവധി ദിവസങ്ങളിൽ നാളികേരം 

രൂപ് 3 , 00, 000 

7,500 
- വിളവെടുത്തുകൊണ്ടു പോകുവാൻ അനുവദിക്കുന്നതല്ല . 10 കരുനാഗപ്പള്ളി കോക്കനട്ട് നഴ്സറിയിൽ സ്ഥിരം 
13 . സർക്കാർ ലേലം/ക്വട്ടേഷനുകൾക്കുള്ള എല്ലാ പൊതു 

പന്തലിന്റെ നിർമ്മാണം - -രൂപ 5, 00,000 

12 ,500 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. കൂടുതൽ 

ടെണ്ടർ ഫോറത്തിന്റെ വില -- കമ ന മ്പർ 1- ന് രൂപ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസിൽ 

500 + വാററ്, ക്രമനമ്പർ 2 - ന് രൂപ 680 + വാററ്, ക്രമനമ്പർ 3 - ന് 
നിന്ന് നേരിട്ട് അറിയാവുന്നതാണ്. 

രൂപ 1,320 + വാററ്, ക്രമനമ്പർ 4 - നും 9 - നും രൂപ 600 + വാറ്റ്, 
ജില്ലാ കൃഷി ഫാം , 

( ഒപ്പ്) 

ക്രമനമ്പർ 5 - ന് രൂപ 800 + വാററ്, ക്രമനമ്പർ 6 - നും 8 - നും രൂപ 
അഞ്ചൽ, കോട്ടുക്കൽ പി . ഒ . 

സൂപ്രണ്ട്. 

400 + വാററ്, ക്രമനമ്പർ 7 - ന് രൂപ 1,200 + വാററ്, ക്രമനമ്പർ 

10 - ന് രൂപ 1,000 + വാററ്. 
ദർഘാസ് പരസ്യം 

പണി തീർക്കേണ്ട കാലാവധി - 45 ദിവസം. 
നമ്പർ എ . ഇ . (2 ) 340 / 2008. 

2009 ഡിസംബർ 14 . 

ദർഘാസ് പ്രമാണം കൊല്ലം കുരീപ്പുഴയിലുള്ള കൃഷി 
കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 

- അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 

നിന്നും ദർഘാസ്ദിവസം പകൽ ഒരുമണിവരെ ലഭിക്കുന്നതാണ്. 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള 

ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷകൾ 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . 

സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന നികുതിയടക്കം ഈ 
കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേ ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
ണ്ടതാണ്. ദർഘാസുകൾ 11- 1- 2010 വൈകുന്നേരം 3 മണിവരെ പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വില്പന നികുതിയടക്കം 


5th JAN . 2010] 


AGRICULTURE DEPARTMENT 


പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില 
യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് 
പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും ആയത് 

കൈമാറ്റം ചെയ്യാൻ പാടി ല്ലാ ത്ത തു മാ ണ് . അ സി സ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കൊല്ലം എന്ന പേരിലടച്ച് 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ട താ ണ് . നിശ്ചിത നിരതദവ്യം 
ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ 
നിരസിക്കുന്നതുമാണ്. ദർഘാസിനോടൊപ്പം പ്രാഥമിക കരാർ 
50 രൂപ മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് 
സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 
എഞ്ചിനീയറുടെ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കാര്യാലയം, കാവനാട് പി . ഒ., എഞ്ചിനീയർ (കൃഷി). 
കൊല്ലം -3. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എൻ ഇ - 331/2009. 

2009 ഡിസംബർ 16. 
നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംരക്ഷിച്ചുവരുന്ന 
2527ഓളം തെങ്ങുകളിൽ നിന്നും 2010 ജനുവരി മാസം മുതൽ 
2010 ഡിസംബർ വരെയുളള കാലയളവിൽ മൂപ്പെത്തിയ തേങ്ങ 
ശേഖരിച്ചുകൊണ്ടുപോകുന്നതിനുള്ള അവകാശം ലോട്ട് തിരിച്ച് 
ടെൻ ഡർ / ലേല വ്യവസ്ഥപകാരം വിൽക്കുന്നതിന് 
തീരുമാനിച്ചിരിക്കുന്നു. താൽപ്പര്യമുളളവർ 14 -1-2010 -ാം തീയതി 
പകൽ 3 മണിക്ക് മുൻപായി മുദ്രവച്ച ടെണ്ടറുകൾ 
സമർപ്പിക്കേണ്ടതാണ്. 

നിബന്ധനകൾ 


2. ടെൻഡർ ഫോറം 400 രൂപ വിലയ് ് ( വിൽപ്പന 
- നികുതി പുറമെ) ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല. ടെണ്ടർ ഫാറം കൈമാറ്റം 
ചെയ്യുവാനും പാടുള്ളതല്ല . 
3. ടെണ്ടർ ഫാറം 14 - 1- 2010 -ാം തീയതി 2 .30 മണി വരെ 
മാത്രമേ നൽകുകയുള്ളു. 
ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്ന ആൾ നിരതദ്രവ്യത്തിനുപുറമെ 
മൊത്തം ലേലത്തുകയുടെ 1 , ഭാഗം തുക കൂടി 
അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും അല്ലാത്ത പക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം നടത്തുന്നതുമായിരിക്കും. 
5. നിരതദ്രവ്യവും സെക്യൂരിറ്റിയും ഡിമാന്റ് ഡ്രാഫ്റ്റ് 
( ഡി . ഡി .) ആയി മാത്രമേ സ്വീകരിക്കുകയുളളു . 
ഡി . ഡി .കൾ സൂപ്രണ്ട്, ജില്ലാ ക്യഷിഫാം, 
നേര്യമംഗലം എന്ന പേരിൽ കോതമംഗലത്ത് മാറത്തക്ക 
രീതിയിൽ എടുക്കേണ്ടതാണ്. ഡി . ഡി .കൾ E . M. D . 
ഇനത്തിൽ ബാങ്കിൽ നിന്നും വാങ്ങേണ്ടതാണ്. 
" അക്കൗണ്ട് പോയി യാ യി ഡി . ഡി . കൾ 

സ്വീകരിക്കുന്നതല്ല. 
6. ലേലം അംഗീകരിച്ച് ആഫീസിൽനിന്നും അറിയിപ്പ് കിട്ടി 
7 ദിവസത്തിനകം 50 രൂപ മുദ്രപ്പത്രത്തിൽ ഒരു കരാർ 
എഴുതി നൽകേ ണ്ടതും / ഭാഗം തുക കഴിഞ്ഞ് 
ബാക്കിയുള്ള മുഴുവൻ തുകയും അടച്ച് മൊത്തം ലേല 
തുകയുടെ 5 % തുക സെക്യൂരിറ്റിയും അടച്ചതിനുശേഷം 
ലേ ക്കാ രന്റെ സ്വന്തം ചെല വിലും ഉത്ത ര 
വാദിത്വത്തിലും വിളവെടുപ്പ് നടത്താവുന്നതാണ്. ഓരോ 
ദിവസവും നടത്തുന്ന വിളവെടുപ്പിൽ കിട്ടുന്ന തേങ്ങ 
യുടെ എണ്ണം സ്റ്റോറിൽ ബോദ്ധ്യപ്പെടുത്തിയതിനുശേഷം 

ഫാമിന് വെളിയിൽ കൊണ്ടുപോകാവുന്നതാണ്. 
7. ഓരോ ലോട്ടിനും പ്രത്യേകം പ്രത്യേകം ടെണ്ടർ 
സമർപ്പിക്കേണ്ടതാണ്. 
2010 നവംബർ മാസം 15 - നകം എല്ലാ തെങ്ങുകളുടെയും 
മണ്ട് നന്നാക്കി കുല കട്ടേ ണ്ട തും ആയതിന് 
ആവശ്യമായ കയർ ഫാമിൽനിന്നും നൽകുന്ന 
തുമായിരിക്കും. 
9. തേങ്ങ വിളവെടുപ്പ്2010 ഡിസംബർ 30 - ന് കഴിഞ്ഞിരി 

ക്കേണ്ടതാണ്. മൂപ്പെത്താത്ത തേങ്ങ യാതൊരു കാരണ 
വശാലും ഇടാൻ പാടുള്ളതല്ല. മറിച്ച് ചെയ്യുന്നതായി 
ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം ലേലാവകാശ 
ത്തിന് പുറത്തുള്ളതായി കണ ക്കാ ക്കു കയും 
ആയതിനുള്ള വില ഫാം നിരക്കനുസരിച്ച് ലേലക്കാര 

നിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 
10 . പ്രത്യേക കാ ര ണം കാണിക്കാതെ തന്നെ ടെണ്ടർ 
നടപടികൾ അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം 

ഫാം സൂപ്രണ്ടിനുണ്ടായിരിക്കും. 
11. ടെണ്ടർ/ ലേല നട പടി ക ളിൽ ഫാം സൂപ്രണ്ടിന്റെ 
തീരു മാനം എറണാകുളം ജില്ലാ പ ഞ്ചാ യ ത്തിന്റെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. 
നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെ 
ടുവിക്കുന്നതുമായ ടെണ്ടർ സംബന്ധിച്ച എല്ലാ നിയമ 

ങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 
13. ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധമായി 

പ്രവർത്തിക്കു ക യോ ഫാമിലെ വസ്തു വകകൾക്ക് 


1. വിവിധ ബ് ളോക്കു കൾ ലോട്ട് തിരിച്ച് 

ലേ ത്തിനു വയ് ക്കു ന്നതും ഓരോ ലോട്ടിനും 
ഉൾപ്പെടുന്ന ബ്ലോക്കുകളും അവയിലുളള കായ്ഫലമുളള 
തെങ്ങുകളുടെ എണ്ണവും ഓരോ ലോട്ടിനും ലേലത്തിൽ 
പങ്കെടുക്കുവാൻ കെട്ടിവയ്ക്കേണ്ട നിരതദ്രവ്യവും താഴെ 
കൊടുക്കുന്നു. 


8 . 


727 


704 


ലോട്ട് ബ്ളോക്ക് 

തെങ്ങുകളുടെ നിരതദ്രവ്യം 
എണ്ണം 

രൂപ് 
- 1 A , B , Q 

3, 000 
2 C, D , E 

4, 000 
F, G H , J, K , 1096 

4 , 000 
L , M, N , 0 

ആകെ 2527 
ടെണ്ടർ തീയതിയും സമയവും - 14 - 1-2010 , 3 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 14- 1- 2010, 
3. 30 മണി. 
1. അന്നേദിവസം മുകളിൽ കാണിച്ചിരിക്കുന്ന സമയപ്രകാരം 
അപ്പോൾ ഹാജരുളള ടെണ്ടറുകാരന്റെ സാന്നിദ്ധ്യത്തിൽ 

ലേലം നടത്തുന്നതും ലേലത്തിനു ശേഷം ടെണ്ടർ 
തുറക്കുന്നതുമാണ്. എന്തെങ്കിലും കാരണത്താൽ ടി 
ദിവസം അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത 
( പവർത്തി ദിവസം ഇതേ സമയംതന്നെ ലേല 
നടപടികൾ നടത്തുന്നതായിരിക്കും. 


12 . 


KERALA GAZETTE 


[ PART III 


4. ദർഘാസ് ഫോറത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് 400 ഓളം 
മാവുകളിൽ നിന്നുള്ള കായ്ഫലങ്ങൾക്ക് പകരമായി 
നൽകു വാൻ തയ്യാറുള്ള തുക പത്യ ക മാ യി 
അക്ക ത്തിലും അക്ഷരത്തിലും മലയാളം / ഇംഗ്ളീഷ് 
ഭാഷയിൽ വ്യക്തമായി എഴുതിയിരിക്കണം. 


5. ടെണ്ടർ ഫോറത്തിന്റെ 6 -ാം പേജിൽ പറഞ്ഞിരിക്കുന്ന 
എഗ്രിമെന്റ് 50 രൂപ മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്ത് 
ഒപ്പിട്ട് തരേണ്ടതാണ്. 


എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തു 
കയോ ചെയ്താൽ ആയതിനുള്ള നഷ്ടപരിഹാരം ലേല 

ക്കാരിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 
14 . A ബ്ലോക്കിൽ ഓഫീസ് പരിസരത്ത് നിൽക്കുന്ന നാല് 

ഗൗളീഗാത്ര തെങ്ങുകളെ ലേലത്തിൽനിന്നും ഒഴിവാക്കി 

നിർത്തിയിട്ടുളളതാണ്. 
15. ലോട്ട് 1 - ൽ Q ബ്ലോക്കിൽ 3 തെങ്ങും ലോട്ട് 2 - ൽ 

C ബ്ലോക്കിൽ 11 തെങ്ങും D ബ്ലോക്കിൽ 27 തെങ്ങും 
പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുളളതും ആയത് ലേലത്തിൽ 

നിന്നും ഒഴിവാക്കിയിട്ടുളളതുമാണ്. 
16. ആദ്യ വിളവെടുപ്പ് ഫാമിൽ വെച്ച് പൊതിച്ച് ചകിരി 

ഫാമിനുതന്നെ നൽകേണ്ടതാണ്. മേൽ നിബന്ധനകൾ 
പൂർണ്ണമായും പാലിക്കാൻ കരാറുകാരൻ 
ബാദ്ധ്യസ്ഥനായിരിക്കും. പ്രവർത്തി ദിവസങ്ങളിൽ 
രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി 
വരെയുള്ള സമയത്ത് മാത്രമേ വിളവെടുപ്പ് 
അനുവദിക്കുകയുളളു . 
കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി സമയങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
ഫോൺ : 0485 - 2554416 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
നേര്യമംഗലം, എറണാകുളം. 

സൂപ്രണ്ട്. 


6. മുദ്രവച്ച ദർ ഘാ സു കൾ 23 - 2 - 2010 ചൊവ്വാഴ് ച 
3 മണിക്ക് ടെണ്ടർ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 
പരസ്യലേലം നടത്തുന്നതും ഫാം സൂപ്രണ്ടോ ഫാം 
സൂപ്രണ്ട് അധികാ ര പ്പെടു ത്തുന്ന ആളോ തുറന്ന് 
പരി ശോ ധി ക്കു ന്ന തും ഏററവും കൂടിയ നിരക്ക് 
രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന ആളുടെ പേർക്ക് 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 


- താൽക്കാ ലി ക മായി ഉറ പ്പി ക്കുന്ന ദർഘാ സു കൾ 
ബന്ധപ്പെട്ട മേലധികാരികളുടെ അനുമതിക്ക് വിധേയ 
മായി സ്ഥിര പ്പെടു ത്തു ന്നതും ഇത് സംബ ന്ധിച്ച് 
മേലധികാരികളുടെ തീരുമാനം അന്തിമവുമായിരിക്കും. 


8. ദർഘാസ് ഉറപ്പിച്ചുകിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെ 
മൂന്നിലൊന്ന് ഭാഗം ടെണ്ടർ കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ 
ടി ഫാം സൂപ്രണ്ടിന്റെ പേർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ഇൻ ഡ്യ , സിവിൽ സ്റ്റേഷ നിൽ മാറാൻ പറ്റുന്ന 
ഡി. ഡി.യായി സമർപ്പിക്കേണ്ടതാണ്. 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ഇ ( 2 ) 126/ 2009 - 10. 


- 2009 ഡിസംബർ 2. 


പാല ക്കാട് ജില്ല യിൽ എരു ത്ത ൻ പ തി യിൽ 
പ്രവർത്തിക്കുന്ന ഐ . എ സ് . ഡി . ഫാ മിലെ ചെറുതും 
വലുതുമായ പ്രോജനി ഓർച്ചാർഡ് ഒഴികെയുള്ള 400 ഓളം 
മാവുകളിൽ നിന്നുള്ള കായ്ഫലങ്ങൾ താഴെ ചേർക്കുന്ന നിബ 
ന്ധ ന കൾക്ക് വിധേ യ മായി വിൽപ്പന നട ത്തു ന്ന തി ന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


9. ദർഘാസ് സ്ഥിരപ്പെടു ത്തി ക്കൊ ണ്ടുള്ള അറിയിപ്പ് 
ലഭിച്ചാലുടൻ തന്നെ പ്രസ്തുത വ്യക്തി ബാക്കി തുക 
അടച്ചശേഷം മരങ്ങൾ കേടുകൂടാതെ കായ്ഫലങ്ങൾ 
മേയ് 31 - ന് മുമ്പായി സ്വന്തം ചെലവിൽ വിളവെടുപ്പ് 
പൂർത്തിയാക്കേണ്ടതാണ്. 


10 . ടെണ്ടർ കൊണ്ട് വ്യക്തി പ്രവർത്തി ദിവസങ്ങളിൽ 

രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണിവരെ 
മാത്രമേ വിളവെടുപ്പ് നടത്താൻ പാടുള്ളു . 


നിബന്ധനകൾ 


പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് റദ്ദ് 
ചെയ്യുവാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം ഫാം 
സൂപ്രണ്ടിനായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാസ് സംബന്ധിച്ച തീയതി അവധിയാകുന്നപക്ഷം 
അതിനടുത്ത പ്രവർത്തി ദിവസം ഈ നിബന്ധനകൾക്ക് 
അനുസൃതമായി ഇടപാടുകൾ നടത്തുന്നതാണ്. 


1. ദർഘാസ് ഫോറങ്ങൾ പ്രവർത്തി ദിവസം രാവിലെ 
10 മണി മുതൽ 2010 ഫെബ്രു വരി 22 -ാം തീയതി 
3 മണിവരെ ഫോറത്തിന്റെ വിലയും നികുതിയും 
ആഫീസിൽ അടച്ച് അപേക്ഷ നൽകി വാങ്ങേണ്ടതാണ്. 
ആയതിന്റെ വില യാതൊരു കാരണവശാലും തിരികെ 
നൽകുന്നതല്ല. 
2. ദർഘാ സിൽ പങ്കെടുക്കുന്ന കക്ഷികൾ 4 ,000 രൂപ 

നിരതദ്രവ്യ തുക ഫാം സൂപ്രണ്ടിന്റെ പേർക്ക് സ്റ്റേറ്റ് 
ബാങ്ക് ഓഫ് ഇൻഡ്യ, സിവിൽ സ്റ്റേഷനിൽ മാറാൻ 
പറ്റുന്ന ഡി. ഡി .യായി സമർപ്പിക്കേണ്ടതാണ്. 
3. പൂരിപ്പിച്ച ദർഘാസുകൾ 23- 2-2010 ചൊവ്വാഴ്ച 2 മണി 

ക്കു ള്ളി ൽ സൂപ്രണ്ട്, ഐ . എസ്. ഡി . ഫാം , 
എ രു തേൻപതി എന്ന വിലാ സ ത്തിൽ മുദ്ര വച്ച 
കവറിനുള്ളിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. കവറിനു മുകളിൽ 
“മാങ്ങ ടെണ്ടർ 2009- 10 ” എന്ന് വ്യക്തമായി എഴുതിയി 
രിക്കേണ്ടതാണ്. 


12. കൂടാതെ മറ്റ് സർക്കാർ ദർഘാസുകൾക്കുള്ള നിയമ 

ങ്ങളും നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
13. കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഐ . എസ്. ഡി . ഫാം 

ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
14. വൈകിയെത്തുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 

സ്വീകരിക്കുന്നതല്ല. 


ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ഐ . എസ്. ഡി . ഫാം , 
എരുത്തേൻപതി, പാലക്കാട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


5th JAN. 2010 ] 


AGRICULTURE DEPARTMENT 


ലഘദർഘാസ് പരസ്യം 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 4,800 + നികുതി. 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 
നമ്പർ ഇ . ഇ . (2 ) 1768 / 2009. 

2009 ഡിസംബർ 8 . 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
കൃഷിഎക്സിക്യൂട്ടീവ്എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് 

- വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 14- 1- 2010 
നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പിലെ 

ഉച്ചയ്ക്ക് ഒരു മണിവരെഎല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
അംഗീകൃത കരാറുകാരിൽനിന്നും പ്രവർത്തിയുടെ പേരെഴുതി 

ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി 
മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

അടച്ച് രേഖമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 14 - 1- 2010 - ന് പകൽ മൂന്ന് 

| പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് മാത്രം 
മണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3. 30 മണിക്ക് 

ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതു 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 

മാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണ 
ഉദ്യോഗസ്ഥനോഅപ്പോൾ സന്നിഹിതരായിട്ടുള്ള ദർഘാസുകാരു 

വശാലും മടക്കിക്കൊടുക്കുന്നതല്ല. അംഗീകൃത ബാങ്കിൽ നിന്നും 
ടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 

എക്സിക്യൂട്ടീവ് എഞ്ചീനിയർ (കൃഷി) കോഴിക്കോടിന്റെ പേരിലടച്ച് 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം 

നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ്/ഏണസ്റ്റ്മണി ഡെപ്പോസിറ്റ് 
പൊതു ഒഴിവ് പ്രഖ്യാപിക്ക പ്പെട്ടാൽ അടുത്ത പ്രവർത്തി 

ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. 
ദിവസം മുക ളിൽ പറഞ്ഞ വ്യവ സ്ഥ യിലും സമ യത്തും 

ഈ ജോലിക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപ മുദ്രപ്പത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 

ത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ് കൂടി വയ്ക്കേണ്ടതാണ്. 

ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധന 
ദർഘാസ് നമ്പർ ഇ . ഇ . (2 )1768/ 2009. 

കളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


- പ്രവൃത്തിയുടെ പേര്- മലപ്പുറം ജില്ലയിലെമുണ്ടേരി 
സീഡ് ഗാർഡൻ കോംപ്ലക്സിലെ ഫാം റോഡ് നവീകരണം 
( മെയിൻ ഗേറ്റ് മുതൽ പയ്യാനി ബ്രിഡ്ജ് വരെ). 


അടങ്കൽതുക -രൂപ 32,00,000. 


കൃഷിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, റീജിയണൽ ഓഫീസ്, 
പുതിയറ പി . ഒ., 

- (ഒപ്പ്) 
കോഴിക്കോട്- 4. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി). 


നിരതദ്രവ്യം- രൂപ 50,000. 


